O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Co - Operation Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


182 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 


I do hereby certify in exercise of the powers conferred upon me under Section 7 of the 
Kerala Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Societies are 
registered by me today as a Co - operative Society under the said Act , on the basis of limited 
liability and that the bye - laws of the undermentioned Societies are also hereby registered under 
the said section . 


Categorical Statements 


( 1 ) 


No. REG / K / 2021 / 000013 . 


13th October 2021 . 


1. Name and Number of the Society — Vazhoor labour Contract Co - operative Society Limited . 

K - 1236 


2. Date of Registration - 13-10-2021 . 


3. Address — Vazhoor P. O. , Kottayam District , Pin - 686 504 


4. Liability — Limited . 


5. Area of Operation — Vazhoor , Kangazha , Vellavoor Grama Panchayath in 

Changanacherry Taluk , Pampady , Kooroppada , Pallikkathodu Grama 
Panchayath in Kottayam Taluk and Elikkulam , Chirakkadavu , Kanjirappally , 
Manimala Grama . 


6. Main Object - As per Clause 4 of the Registered Byelaw 


7. Type of Society - Labour Contract Co - Operative soceties - Primary- , as per 

Rule 15-9 ( 1 ) . 


8. Authorized Share Capital— 20,00,000 . 


( 1 ) 40000 ' A ' class shares of 250 each 


( 2 ) 10000 ' B ' class shares of 1000 each 


9. Maximum Borrowing 


Power — 150 times of paid up Share Capital + Reserve Fund . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


183 


( 2 ) 


No. REG / K / 2021 / 00015 . 


10th November 2021 . 


1. Name and Number of the Society - Vempally Autorickshaw Thozhilali Welfare 

Co - operative Society Ltd. K1239 . 


2. Date of Registration - 10-11-2021 . 


3. Address — Vempally Autorickshaw Thozhilali Welfare Co - Operative Society Ltd 

Vempally P 0 , Kottayam 


4. Liability - Limited . 


5. Area of operation - Kanakkary , Kuravilangadu , Marangattupilly , Kadaplamattom , 

Kidangoor Grama Panchayath in Meenachil Taluk 


6. Main Object - As per Clause 2 of the Registered Byelaw 


7. Type of Society - Miscellaneous Societies - Primary- , as per Rule 15-1.A . ( 3 ) . 


8. Authorized Share Capital— 55,00,000 


( 1 ) 50000 ' A class shares of 100 each 


( 2 ) 500 ' B ' class shares of 1000 each 


9. Maximum Borrowing Power — 150 times of paid up Share Capital + Reserve Fund . 


Office of the Joint Registrar General of 
Co - Operative Societies , Kottayam , 


( Sd . ) 
Joint Registrar 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


184 


KERALA GAZETTE 


Part III 


ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറുടെ നടപടികൾ 


( ഹാജർ : വി . ജി . ദിനേശ് ) 


നമ്പർ ജെ.ആർ.ജി.ഐ.ഡി.കെ. { 614 2021 - എ.ഇ.എൽ . 


2021 നവംബർ 1 . 


വിഷയം : 


സഹകരണ വകുപ്പ് - സമാപ്തീക രണം - വഴിത്തല പൈനാപ്പിൾ മാർക്കറ്റിംഗ് & 
പാസസിംഗ് സഹകരണ സംഘം ഐ - 422 - കേരള സഹകരണ നിയമം വകുപ്പ് 
74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന : 


തീയതിയിലെ എസ് . സി . റ്റി . എം . - 6597 / 2014 


( 1 ) ഈ ആഫീസിലെ 8-1-2016 -ാം 

നമ്പർ ഉത്തരവ് . 


( 2 ) സംഘം ലിക്വിഡേറ്ററുടെ 27-7-2020 -ാം തീയതിയിലെ ഒന്നാം നമ്പർ തീരുമാനം . 


( 3 ) സംഘം ലിക്വിഡേറ്ററുടെ 27-7-2020 -ാം തീയതിയിലെഎ -182 / 2016 നമ്പർ നടപടിക്രമം . 


തീയതിയിലെ 


( 4 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) തൊടുപുഴ - യുടെ 5-8-2020 -ാം 

എ -182 / 2016 നമ്പർ കത്ത് . 


വഴിത്തല പൈനാപ്പിൾ മാർക്കറ്റിംഗ് പ്രോസസിംഗ് സഹകരണ സംഘം , ഐ -422 പ്രവർത്തന 
രഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 7 ( 1 ) പ്രകാരം സമാപീകരണത്തിന് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) , തൊടുപുഴ ആഫീസിലെ എ- യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയ മിച്ച് സൂചന 

( 1 ) പകാരം ഉത്ത ര വാ യി രു ന്നു . ലിക്വി ഡേ റ്റർ 
തീയതിയിൽ ചുമതലയേറ്റെടുത്ത് സമാപ്തീകരണ നടപടികൾ ആരംഭിച്ചിരുന്നു . 


23-9-2017 


സൂചന ( 2 ) , ( 3 ) എന്നിവ പ്രകാരം ലിക്വി ഡേറ്റ ർ , സംഘത്തിന്റെ സമാ പ് തീകരണ 
നടപടികൾ പൂർത്തിയാക്കിയതായി അറിയിച്ചുകൊണ്ട് , കേരള സഹകരണ നിയമം വകുപ്പ് -74 
പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് . ലിക്വിഡേറ്ററുടെ 
അപേക്ഷ സൂചന ( 4 ) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) , തൊടുപുഴ ശുപാർശ ചെയ്ത് 
ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട് . ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ 
എ . ഇ . എൽ- ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട് . സംഘത്തിൽ നിലവിൽ ആസ്തി ബാധ്യതകൾ ഒന്നും 
നിലനിൽക്കുന്നില്ല . ടി സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം 
ഉപയോഗിച്ച് വഴിത്തല പൈനാപ്പിൾ മാർക്കറ്റിംഗ് പ്രോസസിംഗ് സഹകരണ സംഘം , ഐ - 422 - ന്റെ രജി 

സ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . സംഘത്തിന്റെ സകല രേഖകളും കേരള 
സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 വർഷക്കാലം ലിക്വിഡേറ്റർ സുരക്ഷിതമായി 

ഫീസിന്റെ അനുമതിക്ക് വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ് . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ 
കാര്യാലയം , ഇടുക്കി . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


185 


കോഴിക്കോട് ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ടെ ഉത്തരവ് 


( ഹാജർ : ടി . ജയരാജൻ 


( 1 ) 


നമ്പർ ജെ.ആർ.ജി.കെ.കെ.ഡി .1274,2021 - സി . ആർ . ബി . 


2021 സെപ്റ്റംബർ 27 . 


വിഷയം : 


സഹകരണ വകുപ്പ് - കിനാലൂർ എസ്റ്റേറ്റ് എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ഡി . 1918 - സംഘത്തിന്റെ സമാപ്തീകരണത്തിനായി സഹകരണ നിയമം വകുപ്പ് 
72 പ്രകാരമുള്ള ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന : 


( 1 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) താമരശ്ശേരിയുടെ 8-12-2020 - ലെ 51 ( 1 ) 2020 / പി 

നമ്പർ കത്ത് . 


( 2 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) താമരശ്ശേരിയുടെ 20-1-2020 - ലെ 51 ( 1 ) 2020 ) പി 

നമ്പർ ഉത്തരവ് . 


( 3 ) താമരശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 8-12-2020 പരിശോധന റിപ്പോർട്ട് . 


1918 


ക്ലിപ് തം നമ്പർ ഡി . 

കി നാ ലൂർ എസ്റ്റേറ്റ് എംപ്ലോ യിസ് സഹ ക ര ണ 
സംഘം നിയമാവലിയിൽ പ്രതി പാദിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാവാതെ പ്രവർത്തന 
ര ഹി ത മായി രി ക്കു ക യാ ണ് ന്നും , 

പു ന രു ജ്ജി വി പ്പി ക്കു വാൻ യാതൊരു വിധ 
സാദ്ധ്യതയുമില്ലെന്നും സൂചന ( 3 ) റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂചന ( 1 ) പ്രകാരം താമരശ്ശേരി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് . 


സംഘം 


സംഘം തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സാദ്ധ്യതകളോ സാഹചര്യങ്ങളോ ഇല്ലാത്തതിനാൽ 
സംഘം സമാ പീകരിക്കുന്നതാണ് ഉചിതമെന്നും സൂചന ( 1 ) കത്ത് പ്രകാരം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ബോധിപ്പിച്ചിട്ടു മുണ്ട് . മേൽ സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ ഡി . 1918 കിനാലൂർ എസ്റ്റേറ്റ് എംപ്ലോയിസ് സഹകരണ സംഘം തുടർന്ന് 
പ്രവർത്തിക്കുന്നതിന് സാദ്ധ്യതക ളോ , സാഹചര്യങ്ങളോ ഇല്ലെന്ന് വകുപ്പ് 66 പ്രകാരമുള്ള 
പരിശോധനയിലൂടെ ബോദ്ധ്യപ്പെട്ട സാഹചര്യത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) ബി 
പ്രകാരം സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ഇതിനാൽ ഉത്തരവാകുന്നു . 


താമ ര ശ്ശേരി അസിസ്റ്റന്റ് രജി സ്ട്രാർ ( ജനറൽ ) ഓഫീസിലെ താമര ശ്ശേരി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി വകുപ്പ് 72 ( 1 ) പ്രകാരം നിയമിച്ചിരിക്കുന്നു . 
ലിക്വിഡേറ്റർ ഉടനെ ചാർജെടുത്ത് വിവരം റിപ്പോർട്ട് ചെയ്യേണ്ടതും , സമാപ്തീകരണ നടപടികൾ 
പൂർത്തീകരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുവാനുള്ള ഉത്തരവിനായി ഈ ഓഫീസിൽ കാല 
താമസം കൂടാതെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


186 


KERALA GAZETTE 


Part III 


( 2 ) 


നമ്പർ സി.ആർ.ബി. 1693 2018 - കെ.ഡിസ് 

2021 സെപ്റ്റംബർ 30 . 
വിഷയം : സഹകരണ വകുപ്പ് - വടകര താലൂക്ക് എയിഡഡ് പമറി ടീച്ചേഴ്സ് സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ ഡി . 2460 - സം ഘത്തിന്റെ സമാ പ് തീക ര ണ ത്തി നായി 
സഹകരണ നിയമം വകുപ്പ് 72 പ്രകാരമുള്ള ലിക്വിഡേറ്ററെ നിയ മിച്ച് ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന : 


( 1 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) വടകരയുടെ 1-2-2018 - ലെ 1028 ( എ ) 2017 ബി 

നമ്പർ കത്ത് . 


( 2 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) വടകരയുടെ 31-7-2017 - ലെ 1028 ( എ ) 2017 ബി 

2 
നമ്പർ ഉത്തരവ് . 


( 3 ) വടകര യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 25-12-2018 പരിശോധന റിപ്പോർട്ട് . 


ക്ലിപ്തം നമ്പർ ഡി . 2460 വടകര താലൂക്ക് എയിഡഡ് പമറി ടീച്ചേഴ്സ് സഹകരണ 
സംഘം നിയമാവലിയിൽ പ്രതിപാദിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാവാതെ പ്രവർത്തന രഹിത 
മായിരിക്കുകയാണെന്നും , സംഘം പുനരുജ്ജീവിപ്പിക്കുവാൻ യാതൊരുവിധ സാദ്ധ്യതയുമില്ലെന്നും 
സൂചന ( 3 ) റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂചന ( 1 ) പ്രകാരം വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് . 


സംഘം തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സാദ്ധ്യതകളോ സാഹചര്യങ്ങളോ ഇല്ലാത്തതിനാൽ 
സംഘം സമാപ്തീകരിക്കു ന്നതാണ് ഉചിതമെന്നും സൂചന ( 1 ) കത്ത് പ്രകാരം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ബോധിപ്പിച്ചിട്ടു മുണ്ട് . മേൽ സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ ഡി . 2460 വടകര താലൂക്ക് എയിഡഡ് പമറി ടീച്ചേഴ്സ് സഹകരണ 
സംഘം തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സാദ്ധ്യതകളോ സാഹചര്യങ്ങളോ ഇല്ലെന്ന് വകുപ്പ് 66 
പ്രകാരമുള്ള പരിശോധനയിലൂടെ ബോദ്ധ്യപ്പെട്ട സാഹചര്യത്തിൽ കേരള സഹകരണ നിയമം 
വകുപ്പ് 71 ( 1 ) ബി പ്രകാരം സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിലെ വടകര യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി വകുപ്പ് 72 ( 1 ) പ്രകാരം നിയമിച്ചിരിക്കുന്നു . ലിക്വിഡേറ്റർ ഉടനെ 
ചാർജെടുത്ത് വിവരം റിപ്പോർട്ട് ചെയ്യേണ്ട തും , സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുവാനുള്ള ഉത്തരവിനായി ഈ ഓഫീസിൽ കാലതാമസം 
കൂടാതെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ് . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ 
കാര്യാലയം , കോഴിക്കോട് . 


ഒപ്പ് 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


187 


കണ്ണൂർ ജില്ല സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ടെ ഉത്തരവ് 


( ഹാജർ : ശ്രീ . രാമകൃഷ്ണൻ ) 
നമ്പർ . ജെ.ആർ.ജി.കെ.എൻ.ആർ. 4313 2020 എ.ഇ.എൽ കെ.ഡിസ് . 


2021 ആഗസ്റ്റ് 31 . 


വിഷയം : -സമാപീകരണം -പേരാവൂർ ബ്ലോക്ക് റബർ മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ സി 1304 - നടപടികൾ പൂർത്തിയാക്കൽ -കേരള സഹകരണ നിയമം 74 -ാം 
വകുപ്പ് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന : 


( 1 ) ഈ ഓഫീസിലെ 15-9-2007 - ലെ 5792 { 7 } എ.ഇ.എൽ . നമ്പർ ഉത്തരവ് . 


( 2 ) സംഘം ലിക്വിഡേറ്ററുടെ 21-4-2021 തീയതിയിലെ 1925 / 2007 / പി . വി . ആർ . നമ്പർ 

ഉത്തരവ് . 


പേരാവൂർ ബ്ലോക്ക് റബർ മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി . 1304 പ്രവർത്തന 
രഹിതമായതിനാൽ സംഘം സമാപ്തീകരണത്തിന് കേരള സഹകരണ നിയമം 71 ( 1 ) ( ബി ) പ്രകാരം 
ലിക്വിഡേറ്ററെ നിയമിച്ചു സൂചന ( 1 ) പ്രകാരം കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) കാര്യാ 
ലയത്തിലെ പേരാവൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്റർ ആയി നിയമിക്കുകയും , ലിക്വിഡേറ്റർ 7-1 
-2008 തീയതിയിൽ ചുമതലയേൽക്കുകയും സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരു 
ന്നു . 


മേൽ സൂചന ( 2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹക 
രണ നിയമം വകുപ്പ് 73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്യണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട് . 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ഓഫീസിലെ എ . ഇ . എൽ 
ഓഡിറ്റർ പരി ശോ ധിച്ചിട്ടു ണ്ട് . സംഘ ത്തിൽ നില വിൽ ആസ്തി ബാധ്യ ത ക ൾ ഒന്നും 
നിലനിൽക്കുന്നില്ല . 


മേൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം 
എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് പേരാവൂർ ബ്ലോക്ക് റബർ മാർക്കറ്റിംഗ് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ സി 1304 - യുടെ രജിസ്ട്രേഷൻ റദു ചെയ്തു ഇതിനാൽ ഉത്തരവാകുന്നു . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ 
കാര്യാലയം , കണ്ണൂർ . 


ഒപ്പ് 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.14 02:36:49 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


